Regn . No. KERBIL /2012 /45073 
- dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL/ TV( N )/634/ 2012 -14 


GOVERN 


ക് 


രള സം 


ർ 


CRALA 


സർക്കാർ 


NMENT of 


1 


tl cf Kk ddv 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2014 ഡിസംബർ 23 
23rd December 2014 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 3 


നമ്പർ 


1190 ധനു 1 
8th Dhanu 1190 


Vol. III 


- 50 
No. 


Thiruvananthapuram , 

Tuesday 


1936 പൗഷം 2 
2nd Pousha 1936 


PART III 
Commissionerate of Land Revenue 


ലേല പ 


KOLLAM DISTRICT 

ലേല പരസ്യം 
നമ്പർ എൽ1- 43099 /2006. 

2014 നവംബർ 17 . 
പുനലൂർ താലൂക്കിൽ വാളക്കോട് വില്ലേജിൽ സർവ്വ 644 / 
1/ 79 - ൽപ്പെട്ട 7 സെന്റ് പതിവ് സ്ഥലത്ത് അപകടാവസ്ഥയിൽ 
നിൽക്കുന്ന 145 സെ . മീറ്റർ ചുറ്റുവണ്ണവും 13 മീറ്റർ ഉയരവും 
സുമാർ 60 വർഷം പ്രായവുമുള്ള ഈട്ടി മരം സർക്കാർ ലേലം 
നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. ടി ഈട്ടി മരം 2014 ഡിസം 
ബർ മാസം 30 -ാം തീയതി പകൽ 11 മണിക്ക് വാളക്കോട് 
വില്ലേ ജ് ഓഫീസിൽ വച്ച് പരസ്യ മായി ലേലം 
ചെയ്യുന്നതിന് പുനലൂർ തഹശീൽദാരെ ചുമതലപ്പെടുത്തി 
യിരിക്കുന്നു. 

ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത 
സ്ഥലത്ത് നിശ്ചിത സമയത്ത്എത്തിച്ചേർന്ന് ആവശ്യമായ നിര 
ത ദ വ്യം കെട്ടി വെച്ച് ലേല ത്തിൽ പങ്കെ ടു ക്കേ ണ്ട തും 
ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളി 
കേൾക്കുന്ന ആളിന്റെ പേരിൽ താൽക്കാ ലി ക മായി 
സ്ഥിരപ്പെടുത്തുന്നതുമായിരിക്കും. ലേലം വിളി കേൾക്കുന്ന 
ആൾ അപ്പോൾ തന്നെ ലേലത്തു കയും നിയ മാ നു സത 
വിൽപ്പന നികുതിയും ആകെ തുകയുടെ 5 % വന - വികസന 
നികു തിയും ലേല ഉദ്യോ ഗ സ്ഥനെഏൽപ്പിച്ച് രസീത് 
വാങ്ങേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തിഉത്തരവ് ലഭിക്കുന്ന 


മുറയ്ക്ക് ടിയാൻ സ്വന്തം ചെലവിൽ ടി മരം മുറിച്ച് നീക്കം 
ചെയ്യേ ണ്ട താ ണ് . ഏ തെ ങ്കിലും കാര ണ വ ശാൽ മേൽ 
നിശ്ച യിച്ച തീയ തി യിൽ ലേലം നട ത്തു വാൻ 
സാധി ച്ചി ല്ലെ ങ്കിൽ അനുയോജ്യമായ മറ്റൊരു ദിവസം 
പു ന ലൂർ തഹ ശീൽദാർക്ക് നിശ്ച യി ക്കാ വു ന്ന തും ടി 
തീയതിയിൽ പുനർ ലേലം നടത്താവുന്നതുമാണ്. 

ലേലം അംഗീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും 
കൊല്ലം ജില്ലാ കളക്ടർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കും. 
സാധാരണ സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ 
ലേലത്തിനും ബാധകമായിരിക്കും. 


കളക്ട്രേറ്റ്, 
കൊല്ലം. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


